അല്‍ഖാഇദ 
അൽല്‍മദനിയു 


തുടക്കക്കാര്‍ക്ക്‌ അറബി ഭാഷ 
പഠനത്തിന്‌ ഒരു സഹായി 


ഇരു ഹറമുകളിലെയും ഖുര്‍ആന്‍, മുതൂന്‍ 
ക്ലാസുകളിലെ പാഠപുസ്തകം 


ഡോ :ശൈഖ്‌ അബ്ദുല്‍ മുഹ്സിന്‍ അല്‍ ഖാസിം 
(മദീന മസ്ജിദുന്നബവിയിലെ ഇമാമും ഖതീബും) 


അല്‍ഖാഇദ 


തുടക്കക്കാര്‍ക്ക്‌ അറബി ഭാഷ പഠനത്തിന്‌ 
ഒരു സഹായി 


INN ZN DIN ZI 


തുടക്കക്കാര്‍ക്ക്‌ അറബി ഭാഷ പഠനത്തിന്‌ ഒരു 
സഹായി 


ഇരു ഹറമുകളിലെയും ഖുര്‍ആന്‍ , മുതൂന്‍ 
ക്ലാസുകളിലെ പാഠപുസ്തകം 


ഡോ: അബ്ദുല്‍ മുഹ്സിന്‍ അല്‍ ഖാസിം 


(മദീന മസ്ജിദുന്നബവിയിലെ ഇമാമും ഖതീബും) 


N ZI IN ZI ZI ZI ZI AN ZI ZA A 


ആമുഖം 
409 AT clog ot Lind gle ais als hal! Gy e wed! 
EN Li cal 
മുസ്ലിം ഉമ്മത്തിന്റെ ശ്രേഷ്ഠത ഇല്‍മാണ്‌, ഖുര്‍ആനില്‍ 
ആദ്യമായി അവതരിച്ച ആയത്തുതന്നെ ഇല്‍മ്‌ നേടാന്‍ 


പ്രോത്സാഹിപ്പിക്കുന്നു, അള്ളാഹു പറഞ്ഞു: 


[lcs ല്‌ി 


“സൃഷ്ടിച്ചവനായ നിന്‍റെ രക്ഷിതാവിന്‍റെ നാമത്തില്‍ വായിക്കുക.” 
[അലഖ്‌ :1] 

ഇല്‍മ്‌ നേടുന്നതിന്റെ ഒന്നാം പടി വായനയായതുകൊണ്ട്‌ തന്നെ 
വായന അഭ്യസിക്കാന്‍ ആവശ്യമായ അടിസ്ഥാന പാഠങ്ങള്‍ 
ക്രോഡീകരിക്കാന്‍ ഞാന്‍ തീരുമാനിച്ചു.ചുരുങ്ങിയ സമയത്തിനുള്ളില്‍ 
പഠിച്ചെടുക്കുന്ന രൂപത്തില്‍ അനിവാര്യമായ പാഠങ്ങള്‍ പൂര്‍ണ്ണമായും 
ഉള്‍ക്കൊള്ളിച്ചുകൊണ്ട്‌ ലളിതമായ ശൈലിയിലാണ്‌ ഈ ഗ്രന്ഥം 
തയ്യാറാക്കിയത്‌. “അല്‍ ഖാഇദത്തുല്‍ arm “എന്ന്‌ ഞാന്‍ ഇതിനെ 
നാമകരണം ചെയ്തിരിക്കുന്നു. അല്ലാഹു ഇത്‌ ഉപകാരപ്രദമാക്കുകയും 
അവന്‍റെ വജ്ഹ്‌ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു അമലായി 
സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. 


അല്ലാഹുവില്‍ നിന്നുള്ള സലാമും സ്വലാത്തും നബിയുടെ മേലും 
അവിടുത്തെ കുടുംബങ്ങളുടെ മേലും എല്ലാ സ്വഹാബത്തിന്റെ മേലും 
വര്‍ഷിക്കുമാറാകട്ടെ. 


മസ്ജിദു ന്നബവിയിലെ ഇമാമും ഖത്തീബുമായ ഡോ : അബ്ദുല്‍ മുഹ്സിന്‍ 
ഇബ്‌ന്‍ മുഹമ്മദ്‌ അല്‍ഖാസിം ഹിജ്റ 1441 വലിയ പെരുന്നാള്‍ ദിവസം ഇത്‌ എഴുതി 
പൂര്‍ത്തിയാക്കി. 


Ús 2 
NA 


11. 


da 
ഗ്രന്ഥകര്‍ത്താവിനു Dy, Cs 40] 
y OZ : 
പറയാനുള്ളത്‌ y : | 
eee RP Bsns 


ഗ്രന്ഥകര്‍ത്താവിനു 


പറയാനുള്ളത്‌ 


ആധികാരികമായ ഭാഷാ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലുള്ള രചന. 
തുടക്കക്കാരായ വിദ്യാര്‍ഥികള്‍ക്ക്‌ ആവശ്യമായ എല്ലാ നിയമങ്ങളും 
ഉള്‍ക്കൊള്ളുന്നത്‌. 
വായിച്ചു പരിശീലിക്കാനുള്ള പാഠങ്ങള്‍ തുടങ്ങുന്നതിന്‌ മുമ്പായി അക്ഷരങ്ങളും 
അവയുടെ പേരുകളും ഉച്ചാരണവും ഉള്‍ക്കൊള്ളുന്ന ആമുഖം. 
പതിമൂന്ന്‌ അധ്യായങ്ങളും ഓരോ അധ്യായത്തിലും ഒന്നിലധികം പാഠങ്ങളുമായി 
പുസ്തകം വിഭജിച്ചിരിക്കുന്നു. 
പാഠങ്ങള്‍ വിദ്യാര്‍ത്ഥിയുടെ ഗഹന പുരോഗതിക്ക്‌ അനുസരിച്ച്‌ മനഃശാസ്ത്രപരമായി 
ക്രമീകരിച്ചിരിക്കുന്നു. 
കഴിഞ്ഞ പാഠങ്ങളിലെ വിഷയങ്ങള്‍ പഠിതാവ്‌ മറന്നു പോകാതിരിക്കുന്ന വിധത്തില്‍ 
പാഠങ്ങള്‍ തമ്മില്‍ ബന്ധം നിലനിര്‍ത്തിയിരിക്കുന്നു. 
ഓരോ പാഠത്തിലും അത്‌ പഠിക്കുന്നതിലൂടെ വിദ്യാര്‍ത്ഥി സ്വായത്തമാകേണ്ട ലക്ഷ്യം 
വ്യക്തമായി പരാമര്‍ശിക്കുന്നു. 
ഓരോ പാഠത്തിന്‍റെയും തുടക്കത്തില്‍ അതാത്‌ പാഠം വഠിപ്പിക്കുമ്പോള്‍ 
അധ്യാപകന്‍ സ്വീകരിക്കേണ്ട അധ്യാപന ശൈലി വ്യക്തമാക്കുന്നു. 
ചുരുങ്ങിയ സമയത്തിനുള്ളില്‍ വായന പഠിച്ചെടുക്കാന്‍ സഹായിക്കുന്ന രീതി 
ശാസ്ത്രം. 
വായനയുടെ പ്രധാനപ്പെട്ട ചില നിയമങ്ങള്‍ പഠിതാവ്‌ പിഴവ്‌ കൂടാതെ നന്നായി 
മനസ്സിലാക്കുവാന്‍ അത്തരം നിയമങ്ങള്‍ക്ക്‌ മാത്രമായി പ്രതേക അധ്യായങ്ങളും 
പാഠങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു. അത്തരം പ്രധാന നിയമങ്ങളില്‍ ചിലത്‌ താഴെ 
കൊടുക്കുന്നു .:- 

A. ഹംസ. (പൊതുവേ ഇല്ലത്തിന്റെ അക്ഷരത്തോട്‌ ചേര്‍ന്ന്‌ വരുന്നതിനാല്‍) 

8. നീട്ടി വായിക്കേണ്ട ഹംസ. (രണ്ട്‌ ഹംസയോ അല്ലെങ്കിൽ ഒരു ഹംസയും 
അലിഫോ അതില്‍ വരുന്നതിനാല്‍) 
ദീര്‍ഘമില്ലാത്ത അലിഫ്‌. (എഴുത്തില്‍ യാഇനോട്‌ സാദൃശ്യം ഉള്ളതിനാല്‍) 
ഹംസതുല്‍ ഖത്ളം വസ്‌ ലും, കെട്ടുള്ള താ , ശംസിയു ഖമരിയു ലാമുകള്‍. 
സാധാരണ നീട്ടുന്ന മദ്ദ്‌. (അറബിയില്‍ ധാരാളമായി ഉപയോഗമുള്ളതിനാല്‍) 
ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവിനു ശേഷം വരുന്ന അലിഫ്‌. 
ഖുര്‍ആന്‍ പാരായണത്തിനുള്ള ചില പ്രത്യേക നിയമങ്ങള്‍. 


zermon 


(0 മുതല്‍ 20)വരെയുള്ള അക്കങ്ങള്‍. 

യ; പഠിച്ചതിനുശേഷം പദങ്ങള്‍ വായിച്ചു പഠിക്കാനുള്ള ഭാഗം അഞ്ചായി 
വേര്‍തിരിച്ചിരിക്കുന്നു .രണ്ടു വാക്കുകള്‍,മൂന്നു വാക്കുകള്‍,നാലു വാക്കുകള്‍ 
,വാചകങ്ങള്‍,ഖണ്ഡികകള്‍ എന്നിങ്ങനെ. 


L 6 
oF 


20. 


21. 


22. 


23. 


24. 


ഗ്രന്ഥകര്‍ത്താവിനു (Ba 


XY 
VG x ; 
GS പറയാനുള്ളത്‌ പട്‌ 


ഫത്ഹ്‌ (അ-കാരം) HUB (ഇ- കാരം) ജ്വമ്മ (ഉ-കാരം) min എന്നീ 
ക്രമത്തിലാണ്‌ ഹറകത്തുകള്‍ പഠിപ്പിക്കുന്നത്‌. 


ഹറകതുകളും സൂകൂനും വരുന്ന അക്ഷരങ്ങള്‍ പഠിപ്പിക്കുമ്പോള്‍ 
ഉദാഹരണത്തിനായി മൂന്ന്‌ അക്ഷരമുള്ള വാക്കുകള്‍ മാത്രം ചേര്‍ത്തിരിക്കൂന്നു. 


രണ്ടു മുതല്‍ അഞ്ചു വരെയുള്ള ഓരോ അധ്യായത്തിന്റെ പ്രാരംഭത്തിലും 
എല്ലാ അറബി ഭാഷ അക്ഷരങ്ങളും ഒന്നു കൂടി ആവര്‍ത്തിക്കുകയും തുടര്‍ന്ന്‌ 
അതാത്‌ അധ്യായത്തില്‍ പഠിപ്പിക്കുന്ന നിയമങ്ങള്‍ ഉദാഹരണസഹിതം 
വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു . 


ഓരോ വാക്കുകളും വ്യക്തമായി ഹറകത്തുകള്‍ സഹിതം എഴുതിയിരിക്കുന്നു . 


അറബി ഭാഷയുടെ അടിസ്ഥാനം ഖുര്‍ആനും സുന്നത്തും ആയത്‌ കൊണ്ട്‌ 
അവയില്‍ നിന്നുള്ള ഉദാഹരണങ്ങള്‍ മാത്രം ഉള്‍പ്പെടുത്തിയിരിക്കുന്നു. 


വ്യക്തവും ലളിതവുമായ ഉദാഹരണങ്ങള്‍ മാത്രം. 


വായന പഠിക്കുന്നതിനോടൊപ്പം പഠിതാവ്‌ ഇസ്ലാമിക തര്‍ബിയത്ത്‌ 
നേടിയെടുക്കാനായി ;അഖീദ,അദാബ്‌ തുടങ്ങിയ വിഷയങ്ങളുമായി 
ബന്ധമുളള പദങ്ങള്‍ വായിച്ചു പഠിക്കാനുള്ള ഉദാഹരണങ്ങളായി 
ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നു 


ഉദാഹരണങ്ങളില്‍ അക്ഷരമാല ക്രമം പാലിച്ചിരിക്കുന്നു. 


ഉദാഹരണങ്ങളില്‍ ഒരേ പദം ആവര്‍ത്തിക്കുകയില്ല അതിനാല്‍ പഠിതാവ്‌ 
ധാരാളം പുതിയ പദങ്ങള്‍ പഠിക്കുന്നു. 


അക്ഷരങ്ങളും ഉദാഹരണങ്ങളും വ്യത്യസ്ത നിറങ്ങളിലായി (വെള്ളയും 
പച്ചയും) പട്ടികയില്‍ വേര്‍തിരിച്ച്‌ നല്‍കിയിരിക്കുന്നു. 


ഓരോ പാഠത്തിലും പുതുതായി പഠിപ്പിക്കുന്ന അക്ഷരങ്ങളും ഹറകതുകളും 
ചുവപ്പു നിറത്തില്‍ കൊടുത്തിരിക്കുന്നു. 


അറബി ഭാഷ കേട്ട്‌ ശീലിക്കുന്നതിനും വായന ശരിയാക്കുന്നതിനും 
സഹായകരമാകുന്ന തരത്തില്‍ ഈ കിതാബിന്റെ അറബി റെകോര്‍ഡിങ്‌ 
തയ്യാറാക്കിയിരിക്കുന്നു. 


വായനയോടൊപ്പം അറബി എഴുത്തും പരിശീലിക്കുന്നതിന്‌ ഈ കിതാബ്‌ കൂടി 
“തഅ്ലീമുല്‍ കിതാബ്‌” എന്ന ഒരു പുസ്തകം കൂടി തയ്യാറാക്കിയിരിക്കുന്നു 


, OPAC 
I അല്‍ ഖാഇദതുല്‍മദനിയുയുടെ (> Su 
Ke 200] യുയുടെ in 
MGI സവിശേഷതകള്‍ ey } Ha a 


അല്‍ ഖാഇദതുല്‍മദനിയ്ുയുടെ 
സവിശേഷതകള്‍ 


i ഭാഷാഗ്രന്ഥങ്ങളില്‍ നിന്ന്‌ തെരഞ്ഞെടുത്ത അടിസ്ഥാന തത്വങ്ങള്‍ 
വിവരിക്കുന്നു. 


2, വായനയുടെ അടിസ്ഥാന നിയമങ്ങള്‍ പൂര്‍ണമായും ഉള്‍ക്കൊള്ളുന്നു. 
3. വായന അഭ്യസിക്കാന്‍ ലളിതമായ ശൈലി. 

4. ഘട്ടം ഘട്ടമായ പരിശീലനം. 

5. കുറഞ്ഞ സമയത്തിനുള്ളില്‍ വായന പരിശീലിക്കാന്‍ സഹായിക്കുന്നു . 
6. ഖുര്‍ആനില്‍ നിന്നും സുന്നത്തില്‍ നിന്നുമുള്ള ഉദാഹരണങ്ങള്‍. 

7. ലളിതവും വ്യക്തവുമായ ഉദാഹരണങ്ങള്‍. 

8. ഉദാഹരണങ്ങളില്‍ ആവര്‍ത്തനമില്ല. 


9. ഉദാഹരണമായി കൊടുത്ത പദങ്ങളില്‍ അഖീദയും സ്വഭാവവും ബന്ധപ്പെട്ട 
പദങ്ങള്‍. 


10. കൂടെ എഴുതി പഠിക്കാനുള്ള പുസ്തകം. 


ഈ പുസ്തകം പൂര്‍ത്തീകരിക്കുന്നതിലൂടെ വിദ്യാര്‍ഥി അല്ലാഹുവിന്റെ 


അല്‍ ഖാഇദതുല്‍ a 
മദനിയുയുടെ ലക്ഷ്യങ്ങള്‍. 


u അല്‍ ഖാഇദതുല്‍ മദനിയ്യയുടെ 
ലക്ഷ്യങ്ങള്‍. 


പ നനന ടം. td m 


സഹായത്താല്‍ താഴെ പറയുന്ന കാര്യങ്ങള്‍ പഠിക്കും : 


അക്ഷരമാലയിലെ അക്ഷരങ്ങളും അവയുടെ രൂപങ്ങളും 
മനസ്സിലാക്കുക. 


അക്ഷരമാല ശരിയായ രൂപത്തില്‍ വായിക്കാന്‍ പരിശീലിക്കുക. 
ഹറകതുകളും സുകൂനും മനസ്സിലാക്കുക. 


അക്ഷരങ്ങള്‍ ഹറകത്തു ചേര്‍ക്കുമ്പോഴും സുക്കൂന്‍ ചേര്‍ക്കുമ്പോഴും 
എങ്ങനെയാണ്‌ വായിക്കുക എന്ന്‌ വേര്‍തിരിച്ച്‌ മനസ്സിലാക്കുക. 


തന്‍വീന്‍ എന്താണെന്ന്‌ പരിചയപ്പെടുക. 
തന്‍വീനോട്‌ കൂടിയുള്ള അക്ഷരങ്ങള്‍ വായിക്കാന്‍ പഠിക്കുക.. 


ശദ്ദയും ഹറകതുകളും ചേര്‍ക്കുമ്പോള്‍ അക്ഷരങ്ങളില്‍ വരുന്ന 
മാറ്റങ്ങള്‍ മനസ്സിലാക്കുക. 


ശദ്ദയുളള അക്ഷരങ്ങള്‍ ഹറകതുകള്‍ മാറുമ്പോള്‍ എങ്ങനെ 
വായിക്കും എന്ന്‌ പഠിക്കുക. 


ശദ്ദയുള്ള / തന്‍വീനുള്ള അക്ഷരങ്ങള്‍ വായിക്കാന്‍ പഠിക്കുക. 


ശദ്ദയും തന്‍വീനും ഒരുമിച്ച്‌ വരുന്ന വാക്കുകള്‍ വായിക്കാന്‍ 
പരിശീലിക്കുക. 


ഹംസതുല്‍ ഖത്വ്ഉം ഹംസത്തുല്‍ വസ്സും വേര്‍തിരിച്ച്‌ എഴുതാനും 
വായിക്കാനും പരിശീലിക്കുക... 


സാധാരണ മദ്ദിന്റെ അക്ഷരങ്ങള്‍ ഏതൊക്കെയെന്ന്‌ 
മനസ്സിലാക്കുക. 


ബഹുവചനത്തിന്റെ വാവ്‌ കഴിഞ്ഞ്‌ വരുന്ന അലിഫ്‌ തിരിച്ചറിയുക. 


ചേര്‍ത്ത്‌ വായിക്കുമ്പോഴും നിറുത്തി വായിക്കുമ്പോഴും കെട്ടുള്ള താ 
എങ്ങനെ വായിക്കണം എന്നത്‌ പരിചയപ്പെടുക. 


പദങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും തെറ്റില്ലാതെ വായിക്കുക . 
ഉഥ്മാനി ലിപിയിലുള്ള ഖുര്‍ആന്‍ തെറ്റു കൂടാതെ വായിക്കുക 


അക്കങ്ങള്‍ തെറ്റു കൂടാതെ ഉച്ചരിക്കാന്‍ പഠിക്കുക. 


Co Y 
Ru 


AR പാഠ്യപദ്ധതിയുടെ (De 
ഫ്ലൂ ക്രമീകരണം De 


പാഠം 13 
പാഠം 12 nds 
ഖുര്‍ആനിലെ ലിപിയുടെ 
ഭാവങ്ങള്‍ 
പാഠം 11 
വാക്കുകള്‍ വായിക്കുക 
പാഠം 10 
ശംസിയ്യ ,ഖമരിയ്യ ലാമുകള്‍ പാഠം 9 
A കെ താ 
പാഠം 8 ~ 
ബഹുവചനത്തെ സൂചിപ്പിക്കാന്‍ 
ഉപയോഗിക്കുന്ന വാവ്‌ നു ട്‌ റ 
പാഠം 7 


ശേഷമുള്ള അലിഫ്‌ 
പാഠം 6 
ഹംസത്തുല്‍ കാത്ളം 
ഹംസത്തുല്‍ വസലും 
പാഠം 5 
| Sons songs 
തന്‍വിനോടും കൂടി 
പാഠം 4 
അക്ഷരങ്ങള്‍ ശദയും REC 
ഹറകാതുകളും കൂടി 
പാഠം 3 
അക്ഷരങ്ങള്‍ തന്‍വീനോട്‌ 
a eee 


പാഠം 2 
അക്ഷരങ്ങള്‍ ഹറകാതുകളും ഭ്‌ J 
പാഠം 1 


സുകൂനോടും കൂടി 


oe 


അദ്ധ്യാപകരുടെ ശ്രദ്ധക്ക്‌ 


അറബി ഭാഷയില്‍ 28 അക്ഷരങ്ങളാകുന്നു , അവ ഓരോന്നിന്നും അവയുടെ പേരും 


രൂപവും ഉച്ചാരണവുമുണ്ട്‌. അവ ഇപ്രകാരമാകുന്നു : 


“അക്ഷരങ്ങളുടെ പേരുകള്‍ വായിക്കുമ്പോള്‍ അവസാന അക്ഷരത്തിന്‌ സുകൂന്‍ കൊടുത്ത്‌ 
നിര്‍ത്തണം. കൂട്ടി വായിക്കുകയാണ്ണെങ്കില്‍ ഇരട്ട ദമ്മ () കൊടുത്ത്‌ വായിക്കേണ്ടതാണ്‌. 


അലിഫ്‌ എന്നത്‌ സാകിനതായ അക്ഷരമാകുന്നു , അതിന്‌ മുന്നേ ഉള്ള അക്ഷരത്തിന്‌ ഫത്ഹ 
ആയിരിക്കും , അത്‌ കൊണ്ട്‌ അതിന്റെ ശബ്ദം മുമ്പുള്ള അക്ഷരത്തിന്റെ കൂടെ 
വായിക്കുമ്പോള്‍ മാത്രമാണ്‌ വെളിവാകുന്നത്‌ (E L) അതിന്റെ ശബ്ദത്തിന്റെ അളവ്‌ രണ്ട്‌ 


ഹറകത്‌ നേരം ആകുന്നു. 


3 ഇതിന്റെ ശബ്ദം ഒരു ഹറകത്‌ നേരമാകുന്നു. അത്‌ പോലെ തന്നെയാണ്‌ ബാക്കി അക്ഷരങ്ങളും. 


y 


a 


പാഠം : ഒന്ന്‌ 


ലക്ഷ്യങ്ങള്‍ : 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


° അറബി അക്ഷരങ്ങള്‍ പഠിക്കുക. 
൦ തെറ്റുകൂടാതെ അക്ഷരങ്ങള്‍ വായിക്കാന്‍ സാധിക്കുക . 
° അക്ഷരങ്ങളുടെ രൂപങ്ങള്‍ വേര്‍തിരിച്ചറിയുക. 


° വിവിധ രൂപങ്ങളിലുള്ള അറബി അക്ഷരങ്ങള്‍ വായിക്കാന്‍ 
സാധിക്കുക. 


° ഹംസതുല്‍ ഖത്ളം amp വേര്‍തിരിച്ച്‌ മനസ്സിലാക്കാനും 
വായിക്കാനും പരിശീലിക്കുക. 


° നീട്ടി വായിക്കുന്ന ഹംസ വായിക്കേണ്ട രീതി പഠിക്കുക. 


ദീര്‍ഘമില്ലാത്ത അലിഫ്‌ വായിക്കാന്‍ പഠിക്കുക. / 
Pe 


AS 


Cox 


A) Dy O a 
ന്ത്‌ പാഠം 1 ടട അക്ഷരങ്ങള്‍ ae 
\ A 7” 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ട്‌ വായിക്കേണ്ട രീതി : 


- ഒന്നാമത്തെ പാഠത്തിന്റെ വിശദീകരണം (പേജ്‌ :15) 

മുഖവുരയില്‍ (പേജ്‌:5) ല്‍ വിശദീകരിച്ച പ്രകാരം വിദ്യാര്‍ത്ഥി അക്ഷരത്തിന്റെ നാമം 
വായിക്കുക. 

ഉദാഹരണമായി ; ( :) എന്നത്‌ (അലിഫ്‌) എന്നും, ( — ) എന്നത്‌ (mar) എന്നും, ( a) 
എന്നത്‌ (ജിം) എന്നും, ( 5 ) എന്നത്‌ (സായ്‌) എന്നും വായിക്കുക 


- രണ്ടാമത്തെ പാഠത്തിന്റെ വിശദീകരണം (പേജ്‌ 16) 

മുഖവുരയില്‍ (പേജ്‌!) വിശദീകരിച്ച പ്രകാരം വ്യത്യസ്ത രൂപത്തില്‍ വരുന്ന 
അക്ഷരത്തിന്റെ പേര്‌ വായിക്കുക. 

ഉദാഹരണമായി ; മദ്ധ്യത്തിലും അവസാനത്തിലും വരുന്ന (z ) നെ (ജീം) എന്ന്‌ 
വായിക്കുക 

ശ്രദ്ധിക്കുക: ഈ പാഠത്തില്‍ അക്ഷരം മദ്ധ്യത്തിലും അവസാനത്തിലും വരുമെന്നത്‌ 
വിദ്യാര്‍ത്ഥിയോട്‌ പറയാതിരിക്കുക. വ്യത്യസ്ത രൂപത്തില്‍ വരുമ്പോള്‍ 
അക്ഷരത്തിന്റെ നാമം വായിക്കാന്‍ മനസ്സിലാക്കിയാല്‍ മതിയാകും. 


മൂന്നാമത്തെ പാഠത്തിന്റെ വിശദീകരണം (പേജ്‌ 20) 
(൭-2 - 4-1- | - :) എന്നിങ്ങനെ വ്യത്യസ്തമായി എഴുതപ്പെടുന്ന അക്ഷരത്തിന്റെ 
നാമം "ഹംസ" യെന്ന്‌ വായിക്കുക. 


- നാലാം പാഠത്തിന്റെ വിശദീകരണം (പേജ്‌ നമ്പര്‍ 20) 

- നീട്ടി വായിക്കാനുള്ള ഹംസ : മുകളില്‍ മദ്ദിന്റെ അടയാളമായ ( | ) എന്ന്‌ നല്‍കി 
അലിഫിന്റെ രൂപത്തിലാണ്‌ ഇത്‌ എഴുതുക. 

ഈ പാഠത്തില്‍ വായിക്കുമ്പോള്‍ അതിന്റെ പേരായ “ഹംസ മംദൂദ' എന്ന്‌ വായിക്കണം. 
എന്നാല്‍ ബാക്കിയുള്ള പാഠങ്ങളില്‍ അതിന്റെ ശബ്ദമായ (ആ) എന്ന്‌ മാത്രം 
വായിച്ചാല്‍ മതി. 


ശ്രദ്ധിക്കുക : 

ഒരു വാക്കിന്റെ ആദ്യം ഹംസ ഫത്ഹ ഉള്ളതായി വരികയും അതിന്റെ അടുത്ത 
അക്ഷരമായി നീട്ടാനുള്ള അലിഫ്‌ സാകിനതായി വരികയും ചെയ്യുക. ഉദാ: ( അത്‌ 
(95) എന്നാണ്‌ എഴുതുക ഇനി മദ്ധ്യത്തില്‍ വന്നാല്‍ ഉദാഃ (1) അത്‌ (+) എന്നാണ്‌ 


എഴുതേണ്ടത്‌.അത്‌ പോലെ തന്നെ (൦4) അത്‌ A എന്നാണ്‌ എഴുതേണ്ടത്‌. 


- അഞ്ചാം പാഠത്തിന്റെ വിശദീകരണം (പേജ്‌ 20) 

— അലിഫുന്‍ മഖ്സുറ : ഒരു വാക്കിന്റെ അവസാനത്തില്‍ താഴെ രണ്ട്‌ പുള്ളിയില്ലാതെ 
യാ രൂപത്തിലാണ്‌ അത്‌ എഴുതുക (൭). 

- ഈ പാഠത്തില്‍ വായിക്കുമ്പോള്‍ അതിനെ 'അലിഫുന്‍ animo എന്ന്‌ വായിക്കണം. 
എന്നാല്‍ ബാക്കിയുള്ള പാഠങ്ങളില്‍ അതിന്റെ ശബ്ദമായ (അ) മാത്രം വായിച്ചാല്‍ 
മതി. 


Gua 


Ta (Fy 
PERO o> അക്ഷരങ്ങള്‍ ee 
<Q y 9) 7 


പാഠം 1 


se 


പാഠം : രണ്ട്‌ 
അക്ഷരങ്ങള്‍ സുകൂനും 
ഹറകതുകളോടും കൂടി 
ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


* സുകൂനും ഹറകതുകളും വേര്‍തിരിച്ചു അറിയാന്‍ കഴിയുക. 


൦ സുകൂനും ഹറകതുകളും ഉള്ള അക്ഷരങ്ങള്‍ ശരിയായ രീതിയില്‍ 
വായിക്കാന്‍ സാധിക്കുക. 


yy 


A on 
ക പാഠം2 ee ds ക സുകൂനും ഹറകതുകളോടും കൂടിയ E 
A അക്ഷരങ്ങള്‍ 7 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ഹറകത്‌ : അക്ഷരത്തിന്റെ താഴെയോ മുകളിലോ അതിന്റെ ശബ്ദത്തെ വ്യക്തമാക്കാനായി 
ഇടുന്നത്‌. 
ഫത്ഹ : അക്ഷരത്തിന്റെ മുകളില്‍ ഇടുന്ന ഒരു വര പോലെയുള്ളത്‌ ( ൦ ) 
AMO : അക്ഷരത്തിന്റെ താഴെ ഇടുന്ന ചെറിയ വര പോലെയുള്ളത്‌. (>) 
BOD: അക്ഷരത്തിന്റെ മുക്കളില്‍ ചെറിയ വാവ്‌ പോലെ ഇടുന്നത്‌. ( ൦ ) 
സുകൂന്‍ : അക്ഷരത്തിന്റെ മുകളില്‍ ഒരു വട്ടം പോലെ ഇടുന്നത്‌. (©) 


$ വായിക്കേണ്ട രീതി 
പാഠം 1,2,3 എന്നിവയുടെ വിശദീകരണം (പേജ്‌ നമ്പര്‍ 23,26,29) 
പഠിതാവ്‌ അക്ഷര ങ്ങളുടെ ശബ്ദങ്ങള്‍ ഹറകാതുകള്‍കൊപ്പം വായിക്കുക i. )- | 


പാഠം 1,2,3 എന്നിവയിലെ ഉദാഹരണങ്ങളുടെ വിശദീകരണം (പേജ്‌ നമ്പര്‍ 24,27, 30) _ 
1-ആദ്യത്തെ കള്ളിയിലെ അക്ഷരത്തിന്റെ ശബ്ദം അതിലെ ഹറകതതോട്‌ കൂടി വായിക്കുക. (') 

2- രണ്ടാമത്തെ കള്ളിയിലെ ആദ്യത്തെ അക്ഷരത്തിന്റെ ശബ്ദം അ ഹറകതോടെ വായിക്കുക 
(), പിന്നീട്‌ രണ്ടാമത്തെ അക്ഷരം അതിലെ ഹറക്കത്തിന്റെ ശബ്ദത്തോട്‌ കൂടി വായിക്കുക (ഠി, 
പിന്നീട്‌ അവ മുഴുവനും വായിക്കുകയും ചെയ്യുക (ര) 

3- മൂന്നാമത്തെ കള്ളിയില്‍ രണ്ടാമത്തെ കള്ളിയില്‍ ചെയ്ത പോലെ ചെയ്യുകയും മൂന്നാമത്തെ 
കള്ളിയിലെ അക്ഷരത്തിന്റെ ശബ്ദം ഹറകതതോടെ വായിക്കുകയും (3) പിന്നീട്‌ ആ വാക്ക്‌ 
മുഴുവനായി വായിക്കുകയും ചെയ്യുക. (25) 

4- കസ്റിന്റെയും ദമ്മിന്റെയും പാഠത്തിലും ഇതുപോലെ ചെയ്യുക. 


പാഠം നാലിന്റെ വിശദീകരണം (പേജ്‌ നമ്പര്‍ 32) 

ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക. (') എന്നിട്ട്‌ രണ്ടാമത്തെ സുകൂനുള്ള 
അക്ഷരവുമായി അത്‌ ചേര്‍ത്ത്‌ വായിക്കുക. (—!) കാരണം സുകൂനുള്ള അക്ഷരം ഒറ്റക്ക്‌ 
വായിക്കല്‍ പ്രയാസകരമാണ്‌. 


നാലാം പാഠത്തിലെ ഉദാഹരണങ്ങളുടെ വിശദീകരണം (പേജ്‌ നമ്പര്‍ 33) 

ആദ്യത്തെ കള്ളിയില്‍ : ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക. (=) പിന്നെ 
രണ്ടാമത്തെ സുകൂനുള്ള അക്ഷരത്തിന്റെ കൂടെ ഒന്നാം അക്ഷരവും വായിക്കുക. (6) 
രണ്ടാമത്തെ കള്ളിയില്‍ : ആദ്യ കള്ളിയില്‍ ചെയ്തത്‌ ആവര്‍ത്തിക്കുകയും മൂന്നാമത്തെ 
അക്ഷരം ഹറകതോടെ വായിക്കുകയും (൨) പിന്നീട്‌ ആ വാക്ക്‌ മുഴുവനായി വായിക്കുകയും 
ചെയ്യുക . (9) 


ശ്രദ്ധിക്കുക: ഈ പാഠം മൂതല്‍ പുസ്തകത്തിന്റെ അവസാനം വരെ വിദ്യാര്‍ത്ഥി അക്ഷരത്തിന്റെ 
ശബ്ദം ഹറകതോടെ വായിക്കുക. അവയുടെ പേരുകള്‍ വായിക്കരുത്‌. 


സുകൂനും ഹറകതുകളോടും nn ൧ a 
കൂടിയ അക്ഷരങ്ങള്‍ +} apn oS 


— al900 2 eg സുകൂനും ഹറകാകളോടും കൂടിയ 
a A അക്ഷരങ്ങള്‍ [ 


ഫത്ഹ യുടെ 


ുകൂനും ഹറകതുകളോടും E 2 an >> 
കൂടിയ അക്ഷരങ്ങള്‍ ) { 7 


! സുകൂനും ഹറകതുകളോടും 


കൂടിയ അക്ഷരങ്ങള്‍ 


r സ ന 1 
EN o ഹറകതുകളോടും കൂടിയ 1] പാഠം 2 കമം 
അക്ഷരങ്ങള്‍ a 


കസ്റ യുടെ 
ഉദാഹരണങ്ങള്‍ (:) 


ക 5055 GR ത്ത്‌. റ സുകൂനും ഹറകതുകളോടും 
Ch Ag കൂടിയ അക്ഷരങ്ങള്‍ 


Pl സുകൂനും ഹറകതുകളോടും S Be 
> കൂടിയ അക്ഷരങ്ങള്‍ Be പാഠം 2 7 
- - Bl o - A | 


| | നത്‌ ള്ള 
— പാഠം 2 Se 7 2 കൂടിയ അക്ഷരങ്ങള്‍ ) 


സുകൂനും ഹറകതുകളോടും ; 6 AR 3 ' 
കൂടിയ അക്ഷരങ്ങള്‍ 7 | { 


AQ 


(ay 


സുകൂനും ഹറകതുകളോടും 


കൂടിയ അക്ഷരങ്ങള്‍ ടേ 


സുകൂനിന്റെ 
ഉദാഹരണങ്ങള്‍ (©) . 


5 


! സുകൂനും ഹറകതുകളോടും (9൭ DE 
പാഠം 2 I 
കൂടിയ അക്ഷരങ്ങള്‍ 0% F 
a 


പാഠം : മൂന്ന്‌ 


തന്‍വീനോട്‌ കൂടി 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ തന്‍വീന്‍ തിരിച്ചറിയുക. 


൦ തന്‍വീനുള്ള വാക്കുകള്‍ തെറ്റില്ലാതെ വായിക്കുവാന്‍ സാധിക്കുക. 


PS 


AO) a LS അക്ഷരങ്ങള്‍ as 
es, പാഠം 3 BR 3 Da 
3 7” A amañemos കൂടി 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


റ്‌ ES 
E 


Madsailad: വാക്കുകള്‍ ഉച്ചരിക്കുമ്പോള്‍ അവസാനത്തില്‍ വെളിവാകുന്ന 
കൂടുതലായുള്ള നൂനിന്റെ ശബ്ദം. എഴുതുമ്പോഴും നിര്‍ത്തുമ്പോഴും ആ ശബ്ദം 
വെളിവാവുകയില്ല. 

ഇരട്ട ഫത്ഹ : ഒരു വാക്കിന്റെ അവസാനത്തില്‍ അതിന്റെ മുകളില്‍ കാണുന്ന രണ്ട്‌ 
ചെറിയ വരകള്‍ (൦). 

ഇരട്ട MO : ഒരു വാക്കിന്റെ അവസാനത്തില്‍ അതിന്റെ താഴെ കാണപ്പെടുന്ന 
രണ്ട്‌ ചെറിയ വരകള്‍ (::). 

ഇരട്ട ദത്തു : ഒരു വാക്കിന്റെ അവസാനത്തില്‍ അതിന്റെ മുകളില്‍ കാണപ്പെടുന്ന 2 
ചെറിയ വാവു കള്‍ (+). 


പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്ന്‌ വിശദീകരണം (പേജ്‌ 37-39-41) 
൦ വായിക്കേണ്ട രീതി 
വിദ്യാര്‍ത്ഥി തന്‍വീനുള്ള അക്ഷരങ്ങള്‍ അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക 


(— =) 


പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്നിലെ ഉദാഹരണങ്ങളുടെ വിശദീകരണം (പേജ്‌ 38- 
40-42) 

1- ആദ്യ അക്ഷരം അതിന്റെ ഹറകതോടെ വായിക്കുക (2) പിന്നീട്‌ രണ്ടാമത്തെ 
അക്ഷരം അതിന്റെ ഹറകതോടെ വായിക്കുക (4) എന്നിട്ട്‌ അവ ഒരുമിച്ച്‌ 
വായിക്കുക. (൦) matas നല്‍കപ്ലെട്ടിട്ടുള്ള മൂന്നാമത്തെ അക്ഷരം അതിന്റെ 
ഹറകതോടെ വായിക്കുക (L) ശേഷം ആ വാക്ക്‌ ഒരുമിച്ച്‌ വായിക്കുക. (Lie) 

2- ഇനി രണ്ടാമത്തെ അക്ഷരം സുകൂന്‍ ഉള്ള അക്ഷരമാണ്ണെകില്‍:- ആദ്യ അക്ഷരം 
അതിന്റെ ഹറകതോടെ വായിക്കുക (—) പിന്നീട്‌ ആദ്യ അക്ഷരം രണ്ടാമത്തെ 
സുക്കുനുള്ള അക്ഷരവുമായി ചേര്‍ത്ത്‌ വായിക്കുക. (54) പിന്നെ മൂന്നാമത്തെ 
തന്‍വീനുള്ള അക്ഷരവും അതിന്റെ ഹറകതോടെ വായിക്കുക. (5) അവസാനം ആ 
വാക്ക്‌ മുഴുവനായും വായിക്കുക.( 3) 

3 -ഇത്‌ പോലെ ഇരട്ട കസ്റയുടെയും, ഇരട്ട ഉമ്മന്റെയും പാഠങ്ങളില്‍ ചെയ്യുക. 


പാഠം 3 


൫ 


അക്ഷരങ്ങള്‍ 
തന്‍വീനോട്‌ കൂടി 


€ 
al 
$ 
E 
6 


അക്ഷരങ്ങള്‍ 
തന്‍വീനോട്‌ കൂടി 


ഇരട്ട an 
ഉദാഹരണങ്ങള്‍ (>) 


— പാട eg 


അക്ഷരങ്ങള്‍ 


തന്‍വീനോട്‌ കൂടി 


ക es ® ക അക്ഷരങ്ങള്‍ 
4 1 തന്‍വീനോട്‌ കൂടി 


ഇരട്ട കസ്റകളുടെ 
ഉദാഹരണങ്ങള്‍ (::) 


അക്ഷരങ്ങള്‍ 
തന്‍വീനോട്‌ കൂടി 


അക്ഷരങ്ങള്‍ 
തന്‍വീനോട്‌ കൂടി 


al900 3 


as 
$ 6 
ag 
@ 

ws 
E 
eu 


ചി 


al900: MIE 
(31041406813 ശദുയോടും 


ഹറകതുകളോടും കൂടി 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ ശദ്ദകളും ഹറകതുകളും തിരിച്ചറിയുക. 


* ശദ്ദകളും ഹറകതുകളും ഉള്ള അക്ഷരങ്ങള്‍ ശരിയായ 
രീതിയല്‍ വായിക്കുക. 


Sa 


ഹറകതുകളോടും കൂടി 


A (Brox. thn അക്ഷരങ്ങള്‍ ശദ്ദയോടും >> ട്രി 
cies പാഠം 4 Je Ri ZA ee 
= | A ia 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


(M3 നല്‍പെട്ട അക്ഷരം: സുക്കുനുള്ള ഒരക്ഷരത്തിനു ശേഷം അതേ അക്ഷരം 
ഹറകതതോടെ അതിന്‌ ശേഷം വരിക .ഉദാ : (= = Gta) 

ഫത്ഹയുടെ കൂടെയുള്ള 108 : ചെറിയ സീനിന്റെ തല പോലെയുള്ളതിന്‌ മുകളില്‍ 
ഫത്ഹ വരുക. ( ) 

കസ്റയുടെ കൂടെയുള്ള 108 : ചെറിയ സീനിന്റെ തല പോലെയുള്ളതിന്‌ താഴെ 
AMO വരുക. (0 ) 

ദമ്മയുടെ കൂടെയുള്ള 108 : ചെറിയ സീനിന്റെ തല പോലെയുളളതിന്‌ മുകളില്‍ 


BOM വരുക. ( ) 


< വായിക്കേണ്ട രീതി- 

പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്നിന്റെ വിശദീകരണം (പേജ്‌ 45-47-49) 

വിദ്യാര്‍ത്ഥി ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോടെ വായിക്കുക (\) എന്നിട്ട്‌ 
ആദ്യ അക്ഷരവും രണ്ടാമത്തെ ശദയുള്ള അക്ഷരവും അതിന്റെ ഹറകതുകളോടെ 
വായിക്കുക (2) കാരണം ശദ്ദയുള്ള അക്ഷരം ഒറ്റക്ക്‌ വായിക്കല്‍ പ്രയാസകരമാണ്‌. 


പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്നിലെ ഉദാഹരണങ്ങളുടെ വിശദീകരണം (പേജ്‌ 46- 
48-50)) 

1-ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക (൦) എന്നിട്ട്‌ ആദ്യ 
അക്ഷരവും രണ്ടാമത്തെ ശദ്ദയുള്ള അക്ഷരവും അതിന്റെ ഹറകതുകളോട്‌ കൂടി 
വായിക്കുക. (-5) പിന്നെ മൂന്നാമത്തെ അക്ഷരം അതിന്റെ ഹറക്കത്തോട്‌ കൂടി 
വായിക്കുക (3) ശേഷം എല്ലാം ഒരുമിച്ച്‌ വായിക്കുക (43). 

2-ഇനി ശദയുള്ള രണ്ടാം അക്ഷരത്തിന്‌ ശേഷം സുകുനുള്ള അക്ഷരമാണെങ്കില്‍: 
ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക (5) പിന്നീട്‌ ആദ്യത്തെ 
അക്ഷരവും രണ്ടാമത്തെ ശദയുള്ള അക്ഷരവും ഹറകതോടെ കൂട്ടിവായിക്കുക(-ം:) 
എന്നിട്ട്‌ അവ രണ്ടും മൂന്നാമത്തെ സുകുനുള്ള അക്ഷരവുമായി ഹറകതോടെ കൂട്ടി 
വായിക്കുക. (5) 

ദ - ഇനി രണ്ടാമത്തെ ശദ്ദയുള്ള അക്ഷരത്തിന്‌ ശേഷം അലിഫ്‌ മഖ്സൂറ 
വരികയാന്നെങ്കിലും ഈ രീതിലാണ്‌ ചെയ്യേണ്ടത്‌ (3). 

4- ഇനി ശദയുള്ള അക്ഷരം ഒരു വാക്കിന്റെ അവസാനത്തില്‍ വരികയാണെങ്കില്‍: 
ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോടെ വായിക്കുക (i) വിന്നെ രണ്ടാമത്തെ 
അക്ഷരവും അതിന്റെ ഹറകതോടെ വായിക്കുക. ( 2) ശേഷം അവ രണ്ടും ചേര്‍ത്തി 
വായിക്കുക ഭ്ര) ശേഷം രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ ശദ്‌ ഉള്ള അക്ഷരവും 
ചേര്‍ത്ത്‌ വായിക്കുക (ല്‍) അവസാനം ആ വാക്ക്‌ മുഴുവനായി വായിക്കുക (|) 


»— 


4 


പാഠം 


> 


ഹറകതുകളോടും കൂടി 


E 
H 
$ 
E 
E 
¿e 
3 
E 


പാഠം ഒന്ന്‌ 


ഫത്ഹയുടെ കൂടെയുള്ള ശദ്ദ ( ) 


Ks 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 
ഹറകതുകളോടും കൂടി 


പാഠം 4 


= 


ന്‌ 


] 


Y 


6 
E, 
e 
ദ 
en 
ട 
ഗ 
e, 
$ 
ഗ 
2 
8 
E 
6 
E 


af 


ഉദാഹരണങ്ങള്‍ ( : 


൫ പാഠം 9 : 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 


ഹറകതുകളോടും കൂടി 


ര 


പാഠം 2 
കസ്റയുടെ കൂടെയുള്ള mal [ 


Cr 


— പാഠം 4 oe ze AON അക്ഷരങ്ങള്‍ ശദ്ദയോടും ൫; > ob: 0] 
L O N) ഹറകതുകളോടും കൂടി സറ; E 


»— 


4 


പാഠം 


> 


ഹറകതുകളോടും കൂടി 


8 
8 
8 
¡e 
3 
E 


പാഠം 3 , 
ദമ്മയുടെ കൂടെയുള്ള 40g ( ) 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 
ഹറകതുകളോടും കൂടി 


— പാഠം 4 Be 


a 


ദമ്മയുടെ കൂടെയുള്ള ശദ്ദയുടെ 
ഉദാഹരണങ്ങള്‍ ( ) 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോട്‌ കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും, 


൦ ശദ്ദയും തന്‍വീനുമുള്ള അക്ഷരങ്ങളെ തിരിച്ചറിയുക. 


൦ ശദ്ദയും തന്‍വീനുമുള്ള അക്ഷരങ്ങളെ ശരിയായ രീതിയില്‍ 


വായിക്കാന്‍ സാധിക്കുക / 


തത്തെ 


4 > A ID 
RRO aE ( DRS N അക്ഷരങ്ങള്‍ ശദ്ദയോടും ( DS 
N 6) Ch SQ) തന്‍വീനോടും കൂടി Cy 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


*ഇരട്ട ഫത്ഹിന്റെ ഒപ്പം Mg വരുക:* ചെറിയ സീനിന്റെ തല പോലെ ഉള്ളതിന്റെ 
മുകളില്‍ രണ്ട്‌ ഫത്ഹകള്‍ വരിക. ( 3 

"905 കസ്റിന്റെ ഒപ്പം ശദ്ദ വരുകഃ* ചെറിയ സീനിന്റെ തലപോലെ ഉള്ളതിന്റെ താഴെ 
രണ്ട്‌ കസ്റകള്‍ വരിക. ( ). 

*ഇരട്ട ദമമിന്റെ ന്റെ ഒപ്പം 42g വരുക* : ചെറിയ സീനിന്റെ തലപോലെ ഉള്ളതിന്റെ 
മുകളില്‍ രണ്ട്‌ ളളമുകള്‍ വരിക. ( "> 


“ വായിക്കേണ്ട രീതി 

പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്ന്‌ വിശദീകരണം (പേജ്‌ 53-55-57) 

വിദ്യാര്‍ത്ഥി ആദ്യ അക്ഷരം ഹറകതോടെ വായിക്കുക. (പിന്നീട്‌ ആദ്യത്തെ 
അക്ഷരവും രണ്ടാമത്തെ ശദ്ദയുളള തന്‍വീനുമുള്ള അക്ഷരവും ഹറകതോടെ 
വായിക്കുക. (U) 


പാഠം ഒന്ന്‌, രണ്ട്‌, മൂന്നിലെ ഉദാഹരണങ്ങളുടെ വിശദീകരണം (പേജ്‌ 54-56-58) 

മൂന്ന്‌ അക്ഷരങ്ങള്‍ കൊണ്ടുള്ള വാക്കാണ്ണെങ്കില്‍ : ആദ്യത്തെ അക്ഷരം അതിന്റെ 
ഹറകതോടെ വായിക്കുക (J) അത്‌ പോലെ രണ്ടാമത്തെ അക്ഷരവും ഹറകതോടെ 
വായിക്കുക (5) ശേഷം അവ ഒരുമിച്ച്‌ വായിക്കുക. (3) പിന്നെ രണ്ടാമത്തെ അക്ഷരം 
ശദദയും തന്‍വീനുമുള്ള മൂന്നാമത്തെ അക്ഷരത്തോടപ്പം ഹറകതോടെ ചേര്‍ത്ത്‌ 
വായിക്കുക. (Us) പിന്നീട്‌ ആ വാക്ക്‌ മുഴുവനായി വായിക്കുക.(: 5) 


പാഠം നാല്‌ വിശദീകരണം (പേജ്‌ 59) 

ഇനി ഒരു വാക്കില്‍ ശദ്ദയുള്ള രണ്ട്‌ അക്ഷരങ്ങള്‍ തുടരെ വന്നിട്ടുണ്ടെങ്കില്‍: 

ആദ്യ അക്ഷരം മുതല്‍ ശദ്ദയുള്ള ഒന്നാം അക്ഷരം വരെ മേല്‍ പറഞ്ഞ പ്രകാരം 
വായിക്കുക, ശേഷം ശദ്ദയുള്ള ഈ അക്ഷരം അതിന്‌ മുമ്പുള്ള അക്ഷരത്തോട്‌ 
ചേര്‍ത്ത്‌ വായിക്കുക, പിന്നെ വാക്യത്തിന്റെ തുടക്കം മുതല്‍ ശദ്ദയുള്ള അക്ഷരം വരെ 
ഒന്നുകൂടി വായിക്കുക, പിന്നെ ശദ്ദയുള്ള രണ്ട്‌ അക്ഷരങ്ങളും അതിന്‌ മുമ്പുള്ള 
അക്ഷരത്തോടപ്പം വായിക്കുക , പിന്നെ ആ വാക്യം പൂര്‍ണമായും വായിക്കുക. 


തുടര്‍ച്ചയായി രണ്ട്‌ ശദ്ദയുള്ളത്തിനുളള ഉദാഹരണം (൧) (പേജ്‌ 59) 

ആദ്യം (J )ഹറകതോടെ വായിക്കുക , പിന്നെ ഹംസ ഹറകതോടെ വായിക്കുക () 
ശേഷം അവയെല്ലാം ഒരുമിച്ചു വായിക്കുക (5) പിന്നെ (92) ഹറകതോടെ 
വായിക്കുക,വീണ്ടും അക്ഷരങ്ങളെല്ലാം കൂട്ടി വായിക്കുക (ച്‌) ശേഷം U= ഉം 
ശദ്ദയുള്ള ലാമിന്റെ കൂടെ ഹറകതോടെ വായിക്കുക(---) , പിന്നെ അവയെല്ലാം 
ഒന്നിച്ച്‌ വായിക്കുക (2൧) ശേഷം ശദ്ദയുള്ള രണ്ട്‌ നൂനും ലാമും ഹറകതോടെ LS ന്റെ 
കൂടെ വായിക്കുക (012), പിന്നെ എല്ലാ അക്ഷരങ്ങളും ഒന്നിച്ച്‌ വായിക്കുക Ge, 
വിന്നെ ഹ അതിന്റെ ഹറകതോടെ വായിക്കുക (5) പിന്നീട്‌ കഴിഞ്ഞ അക്ഷരങ്ങള്‍ 
വായിക്കുക (LoS) പിന്നെ സുകൂനുള്ള മീമിന്റെ കൂടെ ഹ വായിച്ച ശേഷം (3) വാക്ക്‌ 
പൂര്‍ണമായും വായിക്കുക (ഷി) 


(27 


൫ 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 


= 5 ഉ 


പാഠം 1 


ത്ഹകളുടെ കൂടെയുള്ള ശദ്ദ () 


203 an 


പാഠം 5 അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 
2 ഇരട്ട ഫത്ഹകളുടെ കൂടെയുള്ള - 
wg () 


al9O0o 5 2 > 


൫ 


അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 


© 
§ 
8 
ഗ 
e 
$ 
6 
ou 
$ 
© 
e 


ഇരട്ടക 


55 


oie അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 


ഇരട്ട കസ്റകളുടെ കൂടെ ശദ്ദ 
വരുന്നതിന്റെ ഉദാഹരണങ്ങള്‍ 0 


e അക്ഷരങ്ങള്‍ ശദ്ദയോടും | mis 5 o wer 
MG | തന്‍വീനോടും കൂടി ° Ds 


പാഠം 3 
' ഇരട്ട ദമ്മകളുടെ കൂടെയുള്ള 8 0 : 


ts E അക്ഷരങ്ങള്‍ ശദ്ദയോടും 
തന്‍വീനോടും കൂടി 


അക്ഷരങ്ങള്‍ ശദ്ദയോടും N ‘ i 
പാഠം 5 
തന്‍വീനോടും കൂടി ar 


al900 4 


+ ശദ്ദയുള്ള രണ്ട്‌ അക്ഷരങ്ങള്‍ ഒരുമിച്ച്‌ വരുക () + 


¿0 


ഹംസതുല്‍ വസ്‌ ലും 
ഹംസത്തുല്‍ ഖത്ളം 
ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


€ വായനയിലും എഴുത്തിലും ഹംസത്തുല്‍ AJA ഹംസത്തുല്‍ 
nos വേര്‍തിരിച്ച്‌ അറിയുക. 


* തെറ്റുകൂടാതെ രണ്ടു ഹംസകളും വായിക്കാന്‍ സാധിക്കുക. 


AER 


Oana 


ര! (> A ല്‍ വസ്‌ el EN O] 
AN ൬ DAS EAN ഹംസതു 3° OR 
ey പാഠം 5 er x 
a) TER N ഹംസത്തുല്‍ ഖതളമ്‌ We i 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ഹംസതുല്‍ MARN : ഒരു വാക്കിലെ തന്നെ അക്ഷരമായ അതിന്റെ ആദ്യത്തില്‍ 
വരുന്ന ഹറകതുള്ള ഹംസ. അലിഫിന്റെ മുകളിലോ താഴെയോ ഹറകതിനനുസരിച്ച്‌ 
ഹംസ ഇടപ്പെടുന്നതാണ്‌. ('- it 

ഹംസതുല്‍ വസ്‌ Ei: ഒരു വാക്കിന്റെ ആദ്യത്തില്‍ കൂടുതലായി കാണപ്പെടുന്ന 
ഹറകതുകള്‍ ഇല്ലാത്ത അലിഫ്‌ ന്റെ രൂപത്തില്‍ എഴുതപ്പെട്ടിട്ടുള്ള ഹംസ. അതിന്റെ 
മുമ്പത്തെ വാക്കുമായി ചേര്‍ത്ത്‌ വായിക്കാത്ത സാഹചര്യങ്ങളില്‍ അത്‌ 
എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യും .ഇനി മുമ്പുള്ള വാക്കുമായി ചേര്‍ത്ത്‌ 
വായിച്ചാല്‍ അത്‌ എഴുതപ്പെടും പക്ഷേ ഉച്ചാരണത്തില്‍ വ്യക്തമാവുകയില്ല. 

രണ്ട്‌ ഹംസകളെ എങ്ങനെ വേര്‍തിരിച്ചു അറിയാം:- 

ഒരു വാക്കിന്റെ ആദ്യത്തില്‍ വാവ്‌ ചേര്‍ത്ത്‌ കൊടുക്കുക. അപ്പോള്‍ അലിഫ്‌ 
വായിക്കാനാക്കുന്നുവെങ്കില്‍ അത്‌ ഹംസതുൽ ഖത്അ ആണ്‌. 
വായിക്കാനാക്കുന്നില്ലെങ്കില്‍ അത്‌ ഹംസതുല്‍ വസ്‌ ല്‍ ആണ്‌. 


വായിക്കേണ്ട രീതി 


പാഠം ഒന്നിന്റെ വിശദീകരണം (പേജ്‌ 63) 

- കഴിഞ്ഞ പാഠങ്ങളില്‍ വായിച്ച പോലെ വിദ്യാര്‍ത്ഥി ഹംസതുല്‍ ഖത്‌ അ 
ഹറകതിനനുസരിച്ച്‌ വായിക്കുക. 

- കഴിഞ്ഞ പാഠങ്ങളിലെ ഉദാഹരണങ്ങള്‍ വായിച്ച പോലെ ഈ പാഠത്തിലെയും 


വായിക്കുക. 


പാഠം രണ്ടിന്‍െറ വിശദീകരണം (പേജ്‌ 64) 

1 -ഹംസതുല്‍ വസ്‌ ലിന്റെ മുന്നേ ഒന്നും വന്നിട്ടില്ലെങ്കില്‍ അത്‌ ഹംസത്‌ ഖതഅ 
ആയിട്ടാണ്‌ വായിക്കുന്നത്‌. 

2 -ഇനി അതിന്റെ മുന്നേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കില്‍ അത്‌ വായിക്കപ്പെടുകയില്ല. 
അതിന്‌ മുന്നേ ഉള്ള അക്ഷരവും അതിന്‌ ശേഷമുള്ള അക്ഷരവും ചേര്‍ത്ത്‌ 
വായിക്കുകയാണ്‌ ചെയ്യേണ്ടത്‌.ഉദാഹരണമായി : (0% 5) എന്നത്‌ (9 എന്നാണ്‌ 
വായിക്കുക. 

3 -ഇത്‌ പോലെ പാഠത്തിലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളിലും വായിക്കുക. 


sel 
OES 


1 ഹംസതുല്‍ വസ്‌ ലും Dun DD ൽ 
a i : Ei രം പാഠം 6 2 
u ഹംസത്തുല്‍ ഖത്ഉം 7 ) 


: പാഠം 1 : 
- ഹംസത്തുല്‍ ഖത്‌ അ . 
” 


ഹംസതുല്‍ 
ഖത്അയുടെ 


on ® ക്ക ഹംസതുല്‍ വസ്‌ ലും ലു 
പാഠം ല്‍; 
ഹംസത്തുല്‍ ഖതം , 


പാഠം 2 
ഹംസതുല്‍ വസ്‌ല്‍ 


¿0 


സാധാരണ നീട്ടുന്ന ag 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ സാധാരണ നീട്ടുന്ന മദ്ദിന്റെ അക്ഷരങ്ങളെ തിരിച്ചറിയുക. 
* തെറ്റില്ലാതെ മദ്ദിന്റെ അക്ഷരങ്ങള്‍ വായിക്കുക 


SA 


76 


—® പാഠം 7 es > സാധാരണ sa ag BP അ 
SA he 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


മദ്ദിന്റെ അക്ഷരങ്ങള്‍ മൂന്നാകുന്നു : ()- 35) 
-എപ്പോഴാണ്‌ ഒരു അക്ഷരം സാധാരണ നീട്ടപ്പെടേണ്ട അക്ഷരമാവുക? 
അലിഡഫിന്‌ മുമ്പ്‌ ഫത്ഹ വന്നാല്‍ (2) ,വാവിന്‌ മുമ്പ്‌ ദമ്മ വന്നാല്‍ (ടി , യാക്ക്‌ മുമ്പ്‌ 


HMO വന്നാല്‍ (൧൭) 


-മദ്ദിന്റെ അക്ഷരങ്ങളുടെ മുകളില്‍ ഹറകത്‌ ഉണ്ടായിരിക്കുമോ ? 

മദ്ദിന്റെ അക്ഷരങ്ങള്‍ക്ക്‌ NAH} ആണ്‌ ഉണ്ടാവുക. ഫത്ഹയോ, കസ്റയോ, ദമ്മോ 
ഉണ്ടായിരിക്കില്ല. 
വായിക്കേണ്ട രീതി 


പാഠം ഒന്നിന്റെ വിശദീകരണം (പേജ്‌ 67) 

1- ആദ്യത്തെ അക്ഷരം അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക (E) ശേഷം 
രണ്ടാമത്തെ മദ്ദിന്റെ അക്ഷരം ആദ്യത്തെ അക്ഷരവുമായി ചേര്‍ത്ത്‌ വായിക്കുക (5) 
പിന്നെ മൂന്നാമത്തെ അക്ഷരവും അതിന്റെ ഹറകതോട്‌ കൂടി വായിക്കുക (-) 


അവസാനം ആവാക്ക്‌ മുഴുവനായി വായിക്കുക (C4) 


2- ഇത്‌ പോലെ പാഠഭാഗത്തിലെ ബാക്കിയുള്ള ഉദാഹരണങ്ങളും വായിക്കുക. 


: ze സാധാരണ നീട്ടുന്ന മദ്ദ്‌ eG പാഠം 7 5 


1 സാധാരണ 
 നീട്ടുന്നമദ്റ്‌ , 
സാധാരണ നീട്ടുന്ന മദ്ദ്‌ ന്റെ 
അലിഫിനുള്ള ഉദാഹരണങ്ങള്‍ 
ai OU 
+ 


സാധാരണനീട്ടുന്ന മദ്ദിന്റെ 
വാവിനുള്ള ഉദാഹരണങ്ങള്‍ 
- 
3 & 


33 


ബഹുവചനത്തെ സൂചിപ്പിക്കുന്നുന്ന 
വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌ 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവിന്‌ ശേഷമുള്ള അലിഫിനെ 
തിരിച്ചറിയുക. 


ry 


AN I Ba, 
Zs പാഠം 8 De | ; ER = ബഹുവചനത്തെ സൂചിപ്പക്കുന്ന ( RR 


a 


വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌ CY x? 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌: 
ഒരു ക്രിയ യുടെ അവസാനത്തില്‍ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവിന്‌ ശേഷം 
വരുന്ന അലിഫ്‌ (lia) എന്നതിലെ അലിഫ്‌ പോലെ. 


ഇവിടെ അലിഫ്‌ എഴുതാനുള്ള കാരണം : ഈ ക്രിയയുടെ അവസാനത്തില്‍ 
വന്ന “ama? ബഹുവചനത്തെ സൂചിപ്പിക്കുന്നുവെന്ന്‌ മനസ്സിലാക്കാനാണ്‌. ഇനി ആ 
“വാവ്‌' ബഹുവചനത്തെ സൂചിപ്പിക്കുന്നില്ലെങ്കില്‍ അതിന്‌ ശേഷം അലിഫ്‌ എഴുതില്ല 
( ES) എന്നതിലെ വാവ്‌ പോലെ. 


“വായിക്കേണ്ട രീതി:- 


കഴിഞ്ഞ പാഠങ്ങളില്‍ വായിച്ചത്‌ പോലെ ഈ പാഠത്തിലെയും ഉദാഹരണങ്ങള്‍ 
വായിക്കുക.- വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌ എഴുതും എന്നാല്‍ വായിക്കുകയില്ല. 


Ñ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന y 8 ആത്ത" 
൮ വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌ oe e on പാഠം 8 2 o 


: ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന 
2 വാവിന്‌ ശേഷം വരുന്ന അലിഫ്‌ 


ത്തെ 


¿0 


പാഠം : ഒമ്പത്‌ 


കെട്ടുള്ള താ 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


* കെട്ടുള്ള താ തിരിച്ചറിയുക . 


* കെട്ടുള്ള താ ഉള്ള വാക്കുകള്‍ ശരിയായ രീതിയില്‍ 
വായിക്കുക. 


———— 


y y ( y A 
¿3 -— ച്‌ ai Da 
— റ പാഠം 9 ee, കെട്ടുള്ള താ Pe 3 

Art MNF AO) ( Wr i 
Uy py CA ട്‌ ia 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


കെട്ടുള്ള താ (ച. ടലി) : ഒരു വാക്കിന്റെ അവസാനത്തില്‍ വരുന്ന ഹാ (>) യുടെ 
മുകളില്‍ രണ്ട്‌ പുള്ളികള്‍ ഉള്ള രൂപത്തില്‍ എഴുതുന്ന താ (3) , നിര്‍ത്തുമ്പോള്‍ അത്‌ 
ഹാ യുടെ ശബ്ദത്തില്‌ നിറത്തുകയും കൂട്ടി ഓതുമ്പോള്‍ അത്‌ താ ആയി തന്നെ 
വായിക്കുകയും ചെയ്യുന്നതാണ്‌. 


*വായിക്കേണ്ട രീതി 

വിശദീകരണം (പേജ്‌ 75) 

1- കഴിഞ്ഞ പാഠങ്ങള്‍ വായിച്ചത്‌ പ്രകാരം ഈ പാഠവും വായിക്കുക. 

2- താ' ഇനെ കൂട്ടി വായിച്ചും നിര്‍ത്തി വായിച്ചും പരിശീലിക്കുക. 
- കൂട്ടി വായിക്കുമ്പോള്‍ ഹറകതോടെ DI ആയി തന്നെ വായിക്കുക. 
- നിര്‍ത്തുമ്പോള്‍ സുകൂനുള്ള ഹാ ആയി വായിക്കുക. 


പാഠം: പത്ത്‌ 


ശംസിയ്യയും ഖമരിയു യുമായ 
ലാമുകള്‍ 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ ശംസിയായ ലാമും ഖമരിയായ ലാമും തിരിച്ചറിയുക. 


൦ ശരിയായ രീതിയില്‍ ശംസിയായ ലാമും ഖമരിയായ ലാമും 
വായിക്കുക. 


i e 


നത്തെ 


—r പാഠം 10 tee 
<3 


Sd ത്ത്‌ AR ശംസിയ്യയും ഖമരിയു ര; 
7 wy 


y Y യുമായ ലാമുകള്‍ ¡we 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ലാം ഖമരിയ്യു : ഒരു വാക്കിന്റെ ആദ്യത്തില്‍ ഹംസതൂല്‍ വസ്‌ ലിന്‌ ശേഷം വരുന്ന 


ലാം. ഈ ലാം എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യും. 

ലാം ശംസിയ്യു : ഒരു വാക്കിന്റെ ആദ്യത്തില്‍ ഹംസതുല്‍ വസ്‌ ലിന്‌ ശേഷം വരുന്ന 
ലാം. അത്‌ എഴുതപ്പെടുമെങ്കിലും അത്‌ വായനയില്‍ പ്രകടമാകില്ല. 

ലാം ഖമരിയയും ലാം ശംസിയ്യയും എങ്ങനെ വേര്‍തിരിച്ചറിയാം? 

- ലാമിനെ വായിക്കാന്‍ കഴിയുകയാണെങ്കില്‍ അത്‌ ലാം ഖമരിയ്യ ആണ്‌. 

- ലാമിനെ വായിക്കാന്‍ കഴിയുന്നില്ലായെങ്കില്‍ അത്‌ ലാം ശംസിയ ആണ്‌. 


“ വായിക്കേണ്ട രീതി 

പാഠം ഒന്നിന്റെ വിശദീകരണം ( പേജ്‌ 79) 

1- ലാം ഖമരിയുക്ക്‌ മുമ്പുളള ഹംസതുല്‍ വസ്‌ ലിന്‌ മുന്നേ ഒരു അക്ഷരവും 
ഇല്ലായെങ്കില്‍ : ഹംസക്ക്‌ ഫത്ഹും ലാമിന്‍ സുകൂനും കൊടുത്ത്‌ വായിക്കുക (9) 

2- ലാം ഖമരിയുക്ക്‌ മുമ്പുളള ഹംസതുല്‍ വസ്‌ ലിന്‌ മുമ്പ്‌ വേറെ അക്ഷരമുണ്ടെങ്കില്‍ 
ഹംസതുല്‍ വസ്‌ ലിനെ വായിക്കാതെ അതിന്‌ മുമ്പുള്ള അക്ഷരവും ലാം ഖമരിയു യും 
ചേര്‍ത്ത്‌ വായിക്കുക( 9) 

3- മുകളില്‍ പറഞ്ഞ പോലെ മറ്റു ഉദാഹരണങ്ങളും വായിക്കുക. 


പാഠം രണ്ടിന്റെ വിശദീകരണം (പേജ്‌ 80) 

1-ലാം ഷംസിയ്യക്ക്‌ മുമ്പുളള ഹംസതൂല്‍ വസ്‌ ലിന്‌ mem ഒരു അക്ഷരവും 
ഇല്ലായെങ്കില്‍ : ഹംസക്ക്‌ ഫത്ഹ നല്‍കുകയും അതിന്‌ ശേഷമുള്ള ശദയുള്ള 
അക്ഷരത്തെ ഹംസയുമായി ചേര്‍ത്ത്‌ വായിക്കുകയും ചെയുക , ലാം അവിടെ 
വായനയില്‍ വ്യക്തമാവുകയില്ല . GEN) എന്നത്‌ (a) എന്നാണ്‌ വായിക്കുക . 
2-ഇനി ലാം ശംസിയ്യ ക്ക്‌ മുമ്പ്‌ ഏതെങ്കിലും അക്ഷരമുണ്ടെങ്കില്‍ ആ അക്ഷരം ലാമിന്‍ 
ശേഷമുള്ള ശദയുള്ള അക്ഷരവുമായി ചേര്‍ത്ത്‌ വായിക്കുക. ലാമും ഹംസയും ഈ 
അവസരത്തില്‍ വായനയില്‍ വ്യക്തമാവുകയില്ല . (ചി) എന്ന വാക്ക്‌ (൦൧൧൭) 
എന്നാണ്‌ വായിക്കുക . 

3- മുകളില്‍ പറഞ്ഞ പോലെ മറ്റു ഉദാഹരണങ്ങളും വായിക്കുക. 

ശ്രദ്ധിക്കുക :-- 

1- ലാം ശംസിയ്യക്കോ ലാം ഖമരിയ്യക്കോ മുമ്പ്‌ ലാം വരികയാണെങ്കില്‍ അവിടെ 
ഹംസതുല്‍ വസ്‌ല്‍ എഴുതുകയും വായിക്കുകയുമില്ല. ഉദാ : (ail) (൨.൮. 

2- ലാം ശംസിയ്യയുടെ മുമ്പ്‌ ലാം വരികയും എന്നിട്ട്‌ അത്‌ ലാം കൊണ്ട്‌ തുടങ്ങുന്ന ഒരു 
വാക്കില്‍ പ്രവേശിക്കുകയും ചെയ്താല്‍ : ലാമും ഹംസതുല്‍ വസ്‌ ലും എഴുതുകയും 
വായിക്കുകയുമില്ല. ഉദാ : (sul) 


ശംസിയ്യയും ഖമരിയു — a sodio Bs 


യുമായ ലാമുകള്‍ 


പാഠം: 1 
ഖമരിയ്യയായ ലാം 


9 EE. | സിയ്യയും ഖമരിയ്യ N 
ra] in = vn ശംസിയ്യയു യ്യു eee 
aw — ee a യുമായ ലാമുകള്‍ 7? 


പാഠം 2 : 
ശംസിയ്യയായ ലാം 


ശംസിയ്യയായ ലാമിന്റെ 
ഉദാഹരണങ്ങള്‍ 


A 
+ 


പാഠം: പതിനൊന്ന്‌ 


വാക്കുകള്‍ വായിക്കുക 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ വാക്കുകളും വാക്യങ്ങളും ഖന്ധികങ്ങളും തെറ്റു കൂടാതെ 
വായിക്കുക. 


Lf 


5 


a AS 
കട്‌ പാഠം 11 eo വാക്കുകള്‍ വായിക്കുക 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


+ വായിക്കേണ്ട രീതി : 

ഒന്ന്‌ മുതല്‍ അഞ്ച്‌ വരെയുള്ള പാഠങ്ങളുടെ വിശദീകരണം (പേജ്‌ 
83,84,85,86,87) 

1- കഴിഞ്ഞ പാഠങ്ങളില്‍ പറഞ്ഞത്‌ പ്രകാരം വിദ്യാര്‍ത്ഥി ആദ്യ വാക്ക്‌ വായിക്കുക. 

2- കഴിഞ്ഞ പാഠങ്ങളില്‍ പറഞ്ഞത്‌ പ്രകാരം രണ്ടാമത്തെ വാക്കും വായിക്കുക. 

3-രണ്ട്‌ വാക്കുകള്‍ കൊണ്ടുള്ള ഉദാഹരണമാണെങ്കില്‍: ആദ്യവാക്ക്‌ വായിക്കുകയും 
പിന്നീട്‌ രണ്ടാമത്തേത്‌ ചേര്‍ത്തി വായിക്കുകയും ചെയ്യുക. 

4-ഇനി മൂന്ന്‌ വാക്കുകള്‍ കൊണ്ടുള്ള ഉദാഹരണമാണെങ്കില്‍ ആദ്യവാക്ക്‌ വായിക്കുകയും 
പിന്നീട്‌ രണ്ടാമത്തേത്‌,മൂന്നാമത്തെത്‌ എന്നിങ്ങനെ വായിക്കുകയും, ശേഷം എല്ലാം 
ഒരുമിച്ച്‌ വായിക്കുകയും ചെയ്യുക. 

5- ഇനി നാലുവാക്കുകള്‍ കൊണ്ടുള്ള ഉദാഹരണമാണെങ്കില്‍ ആദ്യത്തെയും 
രണ്ടാമത്തേതും ചേര്‍ത്തി വായിക്കുകയും, മൂന്നാമത്തതും നാലാമത്തെതും ചേര്‍ത്ത്‌ 
വായിക്കുകയും. പിന്നീട്‌ എല്ലാം ഒരുമിച്ച്‌ വായിക്കുകയും ചെയ്യുക. 

6- നാലിലധികം വാക്കുകള്‍ അടങ്ങിയ ഉദാഹണമാണെങ്കില്‍ മേല്‍പറഞ്ഞ പ്രകാരം 
തന്നെ വായിക്കുക. 


ശ്രദ്ധിക്കുക: 

1- ഒരു വാക്കിന്റെ അവസാനത്തില്‍ ഹറകതുള്ള ഒരക്ഷരത്തിന്‌ ശേഷം മദ്ദിന്റെ അക്ഷരം 
വരികയും, അടുത്ത വാക്കിന്റെ ആദ്യത്തില്‍ സുക്കുനുള്ള ഒരക്ഷരം വരികയും ചെയ്താല്‍: 
അവ കൂട്ടി വായിക്കുമ്പോള്‍ ആദ്യത്തെ വാക്കിലെ ഹംസ വായിക്കുകയില്ല. 

ഉദാ : (LAI | പി) ഇവിടെ മീമിന്‌ cm വരികയും അതിന്‌ ശേഷം രണ്ട്‌ സുകൂനുള്ള 
അക്ഷരങ്ങള്‍ വരികയും (൭ -3 ) ചെയ്തപ്പോള്‍ വാവിനെ വായിക്കാതെ ഓതണം. 

IE) എന്നാണ്‌ വായിക്കുക . ഈ അവസരത്തില്‍ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന 
വാവിന്‌ ശേഷമുള്ള അലിഫും, ഹംസത്തു വസലും, ലാം ശംസിയ്യയും വായിക്കുകയില്ല. 

ഉദാ : (കാടി! 13) ഇവിടെ ദാലിന്‌ ഫത്ഹ വരികയും അതിന്‌ ശേഷം രണ്ട്‌ സുകൂനുള്ള 
അക്ഷരങ്ങള്‍ വരികയും (J - ') ചെയ്തപ്പോള്‍ അലിഫ്‌ വായിക്കാതെ (൧3) എന്നാണ്‌ 
വായിക്കുക. 

2- (4) എന്ന വാക്ക്‌ അധികമായി ഉപയോഗിക്കുന്നതിനാല്‍ ലാമിന്‌ ശേഷം അലിഫ്‌ 
എഴുതുകയില്ല എങ്കിലും അത്‌ നീട്ടി ( A) എന്നാണ്‌ വായിക്കേണ്ടത്‌. 

3- (A) എന്നതും അധികമായി ഉപയോഗിക്കുന്നതിനാല്‍ ലാമിനു ശേഷവും അലിഫ്‌ 
എഴുതപ്പെടുകയില്ല എന്നാല്‍ (൦!) എന്നാണ്‌ വായിക്കേണ്ടത്‌. 

4- (ഹം ൭1) എന്ന വാക്കും അധികമായി ഉപയോഗിക്കുന്നതിനാല്‍ മീമിന്‌ ശേഷം അലിഫ്‌ 
എഴുതപ്പെടുകയില്ല എങ്കിലും അത്‌ നീട്ടി (വ ൭) എന്നാണ്‌ വായിക്കേണ്ടത്‌. 


(2% 
e 


: വാക്കുകള്‍ വായിക്കുക പാഠം 11 5 


പാഠം ഒന്ന്‌ 
രണ്ട്‌ വാക്കകൾ ഒരുമിച്ച്‌ വായിക്കുന്നതിന്റെ 
ഉദാഹരണങ്ങള്‍ 


പാഠം 11 രം വാക്കുകള്‍ വായിക്കുക es 


പാഠം 2 
മൂന്ന്‌ വാക്കുകള്‍ ഒരുമിച്ച്‌ വായിക്കുന്നതിന്റെ 
ഉദാഹരണങ്ങള്‍ 


; TN > E 
a വാക്കുകള്‍ വായിക്കുക eG പാഠം 11 5 


പാഠം 3 
നാലുവാക്കുകൾ ഒരുമിച്ച്‌ വായിക്കുന്നതിന്റെ 
ഉദാഹരണങ്ങള്‍ 


ey) y >| AN! 3 


O al Fake | 


sí, wig a e Lae 
൧. > ol; 


© 


04 LGA 
പാഠം 11 പ്‌ വാക്കുകള്‍ വായിക്കുക 
> A 
പാഠം 4 
ഒരു വാക്യം വായിക്കുന്നതന ചില 
ഉദാഹരണങ്ങള്‍ 


ടി] S| നന) Sod കു 


ധി ഹ JU; 


o ക്ക്‌ 
3 | = w „? PTH NE 3 
e wv ” 


AUN ds ചി 


ലി ച! rs p33 4 al Su 


ORO! x es ത; us 
en > വാക്കുകള്‍ വായിക്കുക pee he ee > 
tz . j SA ey 
OS $ 7 Ll 


പാഠം5 
ഖണ്ഡികകള്‍ വയിക്കുന്നതിനുള്ള 
ഉദാഹരണങ്ങള്‍ 


> 535 - 


LES; we EN 
Ayes al} E 9) Call gas 


FA 
EA) all: 1 Si Say 

N Beige ചഃ 5 
rs Ay jab 


ര 65 ASS ay a Eo 
fp ET 


Cor 


പാഠം : പന്ത്രണ്ട്‌ 


ഖുര്‍ആനിലെ എഴുത്തിന്റെ 
ഭാവങ്ങള്‍ 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 
൦ ഖുര്‍ആനിലെ എഴുത്തിന്റെ ഭാവങ്ങള്‍ 


അറിഞ്ഞിരിക്കുക. 
൦ റസ്മുല്‍ ഉസ്മാനിയും ആധുനിക എഴുത്തും 
വേര്‍തിരിച്ച്‌ മനസിലാക്കുക. 


ASI 
er റ 


ശ്രദ്ധിക്കുക 


ഖുര്‍ആനിലെ ലിപി ഇന്ന്‌ നമ്മള്‍ ഉപയോഗിക്കുന്ന എഴുത്തുമായി ചില 
വാക്കുകളിലും ഹറകതുകളിലും വ്യത്യാസമുണ്ട്‌. 


——_—_— 


ഖുര്‍ആനിലെ എഴുത്തിന്റെ Ds 
ഭാവങ്ങള്‍ Cy 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


ചെറിയ ഹാ ന്റെ mer (+): 


Aa (De ഛര്‌ 
34 ef പാഠം 12 O 
S : A 


Near 


ഒരു അക്ഷരത്തിനു സുകൂന്‌ ആണെന്ന്‌ സൂചിപ്പിക്കുന്നു . സുകൂനിന്റെ പാഠത്തില്‍ പറഞ്ഞ 
പോലെ വായിക്കുക. 

ഹംസത്തുല്‍ വസ്ലിന്റെ മുകളില്‍ കാണപ്പെടുന്ന ചെറിയ സ്വാദ്‌ 0: 

ഹംസയെ ഹംസത്തു വസല്‍ ആണെന്ന്‌ സൂചിപ്പിക്കുന്നു , ഹംസത്തുല്‍ വസ്‌ ലിന്റെ 
പാഠത്തില്‍ പറഞ്ഞ പോലെ വായിക്കുക. 

നീട്ടാനുള്ള അടയാളം (>): സാധാരണ ഒരു മദ്ദിന്റെ അക്ഷരം നീട്ടുന്നതിനേക്കാള്‍ നീട്ടണം 
എന്ന്‌ സൂചിപ്പിക്കുന്നു. 

ഹംസയുടെ ശേഷം വരുന്ന അലിഫ്‌ (15): 

അത്‌ ഇങ്ങനെയാണ്‌ വായിക്കുന്നത്‌ (1), ഇതിനെ മദ്ദ്‌ ബദല്‍ എന്നും വിളിക്കുന്നു. 
സാധാരണ മദ്ദുകളുടെ പാഠത്തില്‍ പറഞ്ഞ പോലെ വായിക്കുക. 

വലിയ അക്ഷരങ്ങള്‍ക്ക്‌ ശേഷം മദ്ദിന്റെ അക്ഷരങ്ങള്‍ ചെറുതായി വരുന്നത്‌. ( - ung 
en 

അവ രണ്ടും ഒരുമിച്ച്‌ വായിക്കണം എന്നാണത്‌ സൂചിപ്പിക്കുന്നത്‌. സാധാരണ മദ്ദിന്റെ 
പാഠത്തില്‍ പറഞ്ഞ പോലെ വായിക്കുക. 

വലിയ അക്ഷരങ്ങള്‍ക്‌ മുകളില്‍ കാണുന്ന ചെറിയ അലിഫും സീനും (3) (G4) : ചെറിയ 
അക്ഷരങ്ങളാണ വായിക്കേണ്ടത്‌ എന്ന്‌ സൂചിപ്പിക്കുന്നു. 
അലിഫിന്റെ മുകളിലുള്ള നീണ്ട വട്ടം 0): 

നിര്‍ത്തുമ്പോള്‍ അലിഫായി വായിക്കുകയും , കുട്ടി വായിക്കുമ്പോള്‍ 
ഉച്ചരിക്കുകയുമില്ലെന്ന്‌ സൂചിപ്പിക്കുന്നു. 
ബലഹീനമായ അക്ഷരങ്ങളുടെ മുകളില്‍ കാണപ്പെടുന്ന പൂര്‍ണ്ണ വട്ടം (is - 3 - )) : പ്രസ്തുത 
അക്ഷരം വായിക്കുകയില്ല എന്ന്‌ സൂചിപ്പിക്കുന്നു. 


ശ്രദ്ധിക്കുക : -കഴിഞ്ഞ പാഠങ്ങളിലെ ഉദാഹരണങ്ങള്‍ വായിച്ച പോലെ ഈ പാഠത്തിലെയും 
വായിക്കേണ്ടതാണ്‌. 

മനസ്സിലാക്കുക : ഖുര്‍ആന്‍ ലിപിയില്‍ യാ അവസാനം രണ്ട്‌ പുള്ളിയില്ലാതെ (+s) ഈ 
രൂപത്തിലാണ്‌ എഴുതപ്പെട്ടിട്ടുള്ളത്‌. 

ഈ യാളം അലിഫ്‌ മഖ്സൂറ എങ്ങനെ വേര്‍തിരിച്ച്‌ മനസ്സിലാക്കാം : 

1-അതിന്‌ ഫത്ഹയോ( ല്‌) കസ്റയോ () ദമ്മയോ (3) , ചെറിയ ¢ emo (൧) 
നല്‍കപ്പെട്ടിട്ടുണ്ടെങ്കില്‍ അത്‌ യാ ആണ്‌. 

2-ഇനി അതില്‍ ഏതെങ്കിലും ഒരു ഹറകത്തോ ചെറിയ ഹായോ നല്‍കപ്പെടിട്ടില്ലെങ്കില്‍ 
അതിന്‍റെ മുന്നേയുള്ള അക്ഷരത്തിന്റെ ഹറക്കത്തിലേക്ക്‌ നോക്കുക , അതിന്‌ കസ്റ 
യാണെങ്കില്‍ അത്‌ യാ ആണ്‌ (ദ്ട)പോലെ. അതിന്‌ ഫത്ഹ യാണെങ്കില്‍ അത്‌ 
അലിഫ്‌ nainjo ആണ്‌ (4)എന്നത്‌ പോലെ. 


൧) ഖുര്‍ആനിലെ എഴുത്തിന്റെ | ; a A: 
ഭാവങ്ങള്‍ റാ Y ) പാഠം 12 


പാഠം 1 
ചെറിയ ഹാ യുടെ തല 


ചെറിയ ഹാ യുടെ തല 
പോലെയുള്ളത്തിന്‌ 


ചെറിയ സ്വാദിന്റെ തല 
പോലെയുള്ളത്തിന്‌ ഉദാഹരണങ്ങള്‍ 
“ > 


’ sa RR > ഖുര്‍ആനിലെ എഴുത്തിന്റെ y 
ക ൮) ഭാവങ്ങള്‍ > 


: പാഠം 3 
: (=) വലിയ നീട്ടാനുള്ള അടയാളം _ 


1 (ഉ പാഠം 4 
ഹംസക്കു ശേഷം വരുന്ന അലിഫ്‌ 


ഹംസക്കു ശേഷം വരുന്ന 
അലിഫിനു ഉദാഹരണങള്‍ 


e ഖുര്‍ആനിലെ എഴുത്തിന്റെ Hp. > : Das 
ക BEE പാഠം 12 | > 


പാഠം 5 
വലിയ അക്ഷരങ്ങള്‍ക്ക്‌ ശേഷം വരുന്ന ചെറിയ അക്ഷരങ്ങള്‍ 


ചെറിയ യാഇന്റെ 
ഉദാഹരണങ്ങള്‍ 


ഖുര്‍ആനിലെ 7 


— പാഠം 12 Re DAS 
A Ha എഴുത്തിന്റെ ഭാവങ്ങള്‍ 6% 


പാഠം 6: 


വലിയ അക്ഷരങ്ങള്ളുടെ മുകളില്‍ വരുന്ന ചെറിയ അലിഫും സീനും 


പാഠം 7: 
നീളത്തിലുള്ള വട്ടം 


നീളത്തിലൂള്ള വട്ടത്തിന്‌ 
ഉദാഹരണങ്ങള്‍ 


12 


പാഠം 


> 


ഖുര്‍ആനിലെ എഴുത്തിന്റെ 
ഭാവങ്ങള്‍ 


പാഠം 8: 


പൂര്‍ണ്ണ വട്ടം 


$ 
E 
& 
é 
g 
le] 
au 
€ 
5 
a 
& 
< 
Ej 


പാഠം: പതിമൂന്ന്‌ 


അക്കങ്ങള്‍ 


ലക്ഷ്യങ്ങള്‍ 


ഈ പാഠം കഴിയുന്നതോടു കൂടി വിദ്യാര്‍ത്ഥി അല്ലാഹുവിന്റെ 
സഹായത്താല്‍ ഈ കാര്യങ്ങള്‍ക്ക്‌ പ്രാപ്തനായിരിക്കും :- 


൦ അക്കങ്ങള്‍ ശരിയായി വായിക്കുക. 


ZN 


—— പാഠം 13 RN x അക്കങ്ങള്‍ 
u ക്‌്‌ 


അദ്ധ്യാപകനുള്ള നിര്‍ദേശങ്ങള്‍ 


) 
) 


താഴെ നല്‍കിയിരിക്കുന്ന രീതിയില്‍ വിദ്യാര്‍ഥികള്‍ അക്കങ്ങള്‍ വായിക്കേണ്ടതാണ്‌ 


ഇസ്നാന്‍ 


സമാനിയ 


അഹദ- 
അഷര്‍ 


അര്‍ബഅത 
അഷര്‍ 


സബ്അത 
അഷര്‍ 


ഇഷ്റൂന്‍ 


yy 


\¢ 


\Y 


വാഹിദ്‌ 
അര്‍ബഅ 
സബ്അ 


അഷറ 


സലാസത 
അഷര്‍ 


സിത്തത 
അഷര്‍ 


തിസ്‌അത 
അഷര്‍ 


Cosy 


\Y 


\ 


19 


സ്വിഫ്ര്‍ 


സലാസ 


സിത്ത 


തിസ്‌അ 


ഇത്നാ 
അ ഷര്‍ 


ഖംസത 
അഷര്‍ 


തമാനിയത 
അഷര്‍ 


\Y 


vo 


ആമുഖം 

ഗ്രന്ഥകര്‍ത്താവിന്‌ പറയാനുള്ളത്‌ 

അല്‍ ഖാഇദത്തുല്‍ മദനിയു യുടെ സവിശേഷതകള്‍ 
അല്‍ IDIOMA മദനിയു യുടെ ലക്ഷ്യങ്ങള്‍ 
പാഠ്യപദ്ധതി ക്രമീകരണം 

മുഖവുര 


പാഠം ഒന്ന്‌: അറബി അക്ഷരങ്ങള്‍ 


ഉള്ളടക്കം 


പാഠം രണ്ട്‌: ഹറകത്തുകളോടും സുകൂനോടും കൂടിയ അക്ഷരങ്ങള്‍ 


പാഠം മൂന്ന്‌: അക്ഷരങ്ങള്‍ തന്‍വീനോട്‌ കൂടി 

പാഠം നാല്‌: അക്ഷരങ്ങള്‍ ഹറകത്തോടും ശദ്ധയോടും കൂടി 
പാഠം അഞ്ച്‌: അക്ഷരങ്ങള്‍ ശദ്ധയോടും തന്‍വീനോടും കൂടി 
പാഠം ആറ്‌: രണ്ട്‌ തരം ഹംസകള്‍ 

പാഠം ഏഴ്‌ : സാധാരണ നീട്ടേണ്ട മദ്ദ്‌ 


പാഠം എട്ട്‌: ബഹുവചനതെ സൂചിപ്പിക്കുന്ന വാവിന്‌ ശേഷമുള്ള 
അലിഫ്‌ 


പാഠം ഒമ്പത്‌: കെട്ടുള്ള താ 

പാഠം വത്ത്‌: ശംസിയുയും ഖമരിയുയുമായ ലാമുകള്‍ 
പാഠം പതിനൊന്ന്‌: വാക്കുകള്‍ വായിക്കുക 

പാഠം പന്ത്രണ്ട്‌ : ഖുര്‍ആനിലെ എഴുത്തിന്റെ ഭാവങ്ങള്‍ 


പാഠം പതിമൂന്ന്‌: അക്കങ്ങള്‍ 


പ്രസാദകര്‍ : ത്വാലിബുല്‍ ഇല്‍മ്‌ ഫൌണ്ടേഷന്‍ 


00966506090448 
[OSHO 
es 

tie nf i 


Ora 


G a 
1004 


vıoıoa'w 


10 
11 
13 
21 
35 
43 
51 
61 
65 
69 


73 
77 
81 
89 
97 


ഞങ്ങളുടെ 
 റിലീസുകളുടെ 


അല്‍ ഖാഇദതുല്‍ മദനിയ്യ 


അറബി ഭാഷ വേഗത്തില്‍ വായിച്ചു പഠിക്കാന്‍ ഏറ്റവും ലളിതമായ മാര്‍ഗം. 
കുട്ടികള്‍ക്കും മുതിര്‍ന്നവര്‍ക്കും പ്രയോജനപ്പെടുന്നത്‌. 

ലളിതമായ ശൈലിയും ശാസ്ത്രീയമായ രീതിയും. 

ലളിതമായ ധാരാളം ഉദാഹരങ്ങള്‍ ആധുനിക സാങ്കേതിക വിദ്യകള്‍ 
ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. 

ഖാഇദയുടെ ആപ്ലിക്കേഷന്‍ ഉപയോഗിച്ച്‌ കേട്ടു പഠിക്കാനുള്ള സാകര്യം. 
വായന പഠിച്ചവര്‍ക്ക്‌ എഴുത്തു പഠിക്കാന്‍ പ്രത്യേകം പുസ്തകം ഇതിന്‌ 
ശേഷം തയ്യാറാക്കിയിരിക്കുന്നു. 

വിജയകരമായി പഠിപ്പിക്കാന്‍ അധ്യാപകരെ സഹായിക്കുന്ന നിര്‍ദേശങ്ങള്‍ 
ഉള്‍പ്പെടുത്തിയിരിക്കുന്നു. 


